Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL/ TV ( N )/634/ 2012 -14 


GOVERNN 


ക 


രള 
സ 


ർക്കാ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


30th July 2013 
2013 ജൂലൈ 30 
8th Sravana 1935 
1935 ശ്രാവണം 8 


വാല്യം 2 


നമ്പർ 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 1425 / 2007 വാല്യം 


2. 


2013 ജൂ 


ലൈ 6. 


ടെണ്ടർ നമ്പരും 
കമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 
അടങ്കൽ തുകയും 

(3) 
ഒരു പഞ്ചായത്തിൽ ഒരു കുളം പദ്ധതിയിൽ താഴെ 
പറയുന്ന കുളങ്ങളുടെ പുനരുദ്ധാരണ 

പണികൾ 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മൈനർ ഇറിഗേഷൻ ഡിവിഷൻ, ആശാമം, കൊല്ലം താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത്/ ജലവിഭവ വകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
(പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളിൽ 7 - 8 - 2013 , 3.30 മണിവരെ രജിസ്റ്റർ ചെയ് 
തപാലിൽ ക്ഷണിച്ചു കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന 
കാലതാമസങ്ങൾക്ക് ഈ ആഫീസ്ഉത്തരവാദിയായിരിക്കു 
ന്നതല്ല. ദർഘാസുകൾ സ്വീകരിക്കുന്ന ദിവസം അവധിയായാൽ 
തൊട്ടടുത്ത ദിവസം 3. 30 മണിവരെ ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതാണ്. ദർഘാസിൽ പങ്കെടുക്കുന്ന കോൺട്രാക്ടർമാർ 
അവരുടെ ലൈസൻസിന്റെ അറ്റസ്റ്റഡ് കോപ്പിയും ടെണ്ടറിനോടൊപ്പം 
കർശനമായും സമർപ്പിക്കേണ്ടതാണ്. ഇന്ദിരാ വികാസ് പത്രം 
നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല . ലേബർ കോൺട്രാക്ട് 
സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പം അവരുടെ യോഗ്യത , 

കൈവശമുള്ള പണികൾ, അവർക്കെടുക്കാവുന്ന പണികളുടെ 
സാമ്പത്തിക പരിധി മുതലായവ ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റുകൾ 
ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറിൽ നിന്ന് ലഭിച്ചത് ടെണ്ടർ 
വാങ്ങുന്ന സമയം യോഗ്യത പരിശോധിക്കാൻ ഹാജരാക്കേണ്ടതും 
ആയത് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. കൂടാതെ 
ദർ ഘാ സിൽ പങ്കെ ടു ക്കുന്ന ലേബർ കോൺടാക്ട് 

കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ടി പ്രവർത്തികൾക്കായി 
നിയോഗിക്കുവാൻ ഉദ്ദേശിക്കുന്ന അംഗങ്ങളുടെ തിരിച്ചറിയൽ 
രേഖ ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


- 1 6/ ഇ / 2013- 14 / എം. ഐ . -കുണ്ടറ പഞ്ചായത്തിൽ 

പുതു വീട് ലക്ഷം വീട് കോളനി കുളം 
1 12 ലക്ഷം 

30,000 
2 7 / 20 / 2013 - 14 / എം . ഐ . - കൊറ്റങ്കര ഗ്രാമ 

പഞ്ചാ യ ത്തിൽ കുമി ളി യിൽ കു ളം 
3 15 ലക്ഷം 

37 , 500 
3 8 / ഇഇ / 2013 - 14 / എം . ഐ . - മയ്യനാട് ഗ്രാമ 

പഞ്ചായത്തിൽ മാടചിറ കുളം - 13 ലക്ഷം 32, 500 


9/ ഇഇ / 2013 - 14 / എം . ഐ . - ചവറ തെക്കുംഭാഗം 
ഗ്രാമ പഞ്ചായത്തിൽ ഏറം കുളം - 8.50 ലക്ഷം 21, 300 


5 10 / ഇള / 2013 - 14 / എം . ഐ . - കുലശേഖരപുരം 

ഗ്രാമ പഞ്ചായത്തിൽ കയ്യാലത്ത് കുളം 
Y 15 ലക്ഷം 


37 ,500 


6 11 / ഇഇ / 2013 - 14 / എം . ഐ . - തഴവ 

പ ഞ്ചാ യ ത്തി ൽ ക രി യി ല ക 
? 9.71 ലക്ഷം 


ഗ്രാമ 
ള - 


25,000 


30th JULY 2013] 


IRRIGATION DEPARTMENT 


300 


(1) 


| ( 3 ) 


ദർഘാസ് പരസ്യം 


37 , 500 


7 12 / ഇe /2013 -14 / എം . ഐ . - ചവറ ഗ്രാമ പഞ്ചായ 

ത്തിൽ കല്ലിൽ കുളം - 15 ലക്ഷം 
8 13 / 02 / 2013 - 14 / എം . ഐ . - പട്ടാഴി ഗ്രാമ 

പഞ്ചായത്തിൽ എറനൂർ ഏലാ ക്കുളം 
3 7 ലക്ഷം 


17 ,500 


9 14 / 02 / 2013- 14 / എം. ഐ . - പുനലൂർ മുനിസിപ്പാലി 

റ്റിയിൽ അഷ്ടമംഗലം ചി - 1 10 ലക്ഷം 


25 ,000 


നമ്പർ ടിഎൻ. 01 / 2013. 

2013 ജൂ ലൈ 5. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ജല വിഭവ വകുപ്പ്, 
എറണാകുളം ഇറി ഗേ ഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് താഴെ 
പറയുന്ന തീയതിയിൽ വൈകുന്നേരം 3 മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും പ്രാഥമിക 
എഗ്രിമെന്റ് അടക്കം ചെയ്ത ദർഘാ സു കൾ മുദ്രവെച്ച 
കവറുകളിൽക്ഷണിച്ചുകൊള്ളുന്നു . അന്നേദിവസം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
വൈകു ന്നേരം 3.30 മണിക്ക് തദ വ സ ര ത്തിൽ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധിയായാൽ 
അ ടുത്ത് പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ സമയം വരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

ദർഘാസ് നമ്പരും 
കമ 

നിരതദ്രവ്യം 
പ്രവർത്തിയുടെ പേരും 
നമ്പർ 

അടങ്കൽ തുകയും 


10 15 / ഇഇ) 2013 - 14 / എം . ഐ . - അഞ്ചൽ ഗ്രാമ 

പഞ്ചായത്തിൽ ഏറം ചി - 1 12 ലക്ഷം 
11 16 / ഇഇ / 2013 - 14 / എം . ഐ . - ഏരൂർ ഗ്രാമ 

പഞ്ചായത്തിൽ അയിലറ ചിറR 10 ലക്ഷം 


30,000 


25, 000 


12 17 / ഇe / 2013 - 14 / എം . ഐ . - തെൻമല ഗ്രാമ 

പഞ്ചായത്തിൽ ഉദയഗിരി 4 സെന്റ് കോളനി 
ചി - 1 8 ലക്ഷം 


20, 000 


13 


18 / ഇ ഇ / 2 013 - 14 | എം . എ . - അ ല യ മൺ 
ഗ്രാമ പഞ്ചായത്തിൽ ആയിരവല്ലി കുളം - 
R 10 ലക്ഷം 


25 ,000 


( 2 ) 


( 3 ) 


14 19 / ഇഇ/ 2013 - 14 / എം . ഐ . - കൊട്ടാ രക്കര 

ഗ്രാമ പഞ്ചായത്തിൽ വേലംകോണം ചിറ - 
15 ലക്ഷം 


37 ,500 


- 01 / ഈ ഇ / എ / 2 013 - 14 - RMF - RBD S 
പിണ്ടിമന പഞ്ചായത്തിൽ വാർഡ് നമ്പർ 
2 - ൽ ഇല്ലിത്തണ്ടു കടവിന്റെ നിർമ്മാണവും 
പെരിയാറിന്റെ തീര സം രക്ഷ ണവും 
3 5 ലക്ഷം 


12 ,500 


15 20 / ഇ ഇ / 2 013 - 14 / എം . എ . - പവിതശ്വരം 

ഗ്രാമ പഞ്ചായത്തിൽ മുള യ റ കോണം 
തലക്കുളം - 15 ലക്ഷം 

37 , 500 
16 21/ ഇഇ/ 2013 - 14 / എം . ഐ . - കുളക്കട ഗ്രാമ 

പഞ്ചായത്തിൽ വെണ്ടാർ ചിറ R 15 ലക്ഷം 37,500 
17 | 22 / 01 /2013 - 14 / എം. ഐ . ലിഫ്റ്റ് ഇറിഗേഷൻ 

പദ്ധതിയിൽ കരുനാഗപ്പള്ളി നിയോജകമണ്ഡല 
ത്തിൽ തഴവാ എൽ. ഐ . സ്റ്റേഷന്റെ റീവാമ്പിംഗ് 
പ്രവർത്തികൾ ( സിവിൽ ) ? 9.78 ലക്ഷം 24,500 


02 / ഇഇ / ഐ /2013- 14 - ടി കൂവപ്പടി പഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 6 - ൽ പെരിയാറിൽ കാപ്പിരിക്കാട് 
ലിഫ്റ്റ് ഇറിഗേഷൻ കടവിന്റെ നിർമ്മാണം 
4 ലക്ഷം 


10 , 000 


- 3 03 / ഇഇ/ ഐ / 2013 - 14 - ടി കൂവപ്പടി പഞ്ചായത്തിൽ 

വാർഡ് നമ്പർ 2 - ൽ തോടയത്ത് കടവിന്റെ 
നിർമ്മാണം - ? 3.50 ലക്ഷം 


8 ,750 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 10 ഇവയ്ക്ക് 
1, 800 + വാറ്റ്, ക്രമ നമ്പർ 2 , 5, 7, 14, 15 , 16 ഇവയ്ക്ക് 
ൽ 2,300 + വാറ്റ്, ക്രമനമ്പർ 3 - ന് ? 2,000 + വാറ്റ്, ക്രമനമ്പർ 
4, 6, 9 , 11 , 12, 13, 17 ഇവയ്ക്ക് ? 1,500 + വാറ്റ്, ക്രമനമ്പർ 
8- ന് ? 1,400 + വാറ്റ്. 

ദർഘാസ് വിതരണം ചെയ്യുന്ന തീയതിയും സമയവും - 
2 - 8 - 2013, 3 മണിവരെ. 

ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന തീയതിയും സമയവും - 
7 - 8- 2013, 3. 30 മണിവരെ. 

ദർഘാസ് പ്രമാണം തുറക്കുന്ന തീയതിയും സമയവും - 
7 - 8 - 2013, 4 മണി. 


04 / ഇ / ഐ /2013- 14 ടി കൂവപ്പടി പഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 2 - ൽ ചോക്കാ കടവിന്റെ 
നിർമ്മാണം ? 3.50 ലക്ഷം 

8 ,750 
- 5 05/ ഇഇ/ ഐ / 2013 -14 ടി കൂവപ്പടി പഞ്ചായത്തിൽ 

ചേരാനല്ലൂർ കടവിന്റെ നിർമ്മാണം ? 3.50 ലക്ഷം 8,750 
06 ഇഇ / ഐ / 2013- 14 - ടി വേങ്ങൂർ പഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 2 - ൽ ക്രാരിയേലി കാഞ്ഞൂരാൻ 
കടവിന്റെ നിർമ്മാണം - ? 4.80 ലക്ഷം 12 ,000 
07/ ഇഇ / ഐ /2013 -14 ടി വേങ്ങൂർ പഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 1- ൽ പാണംകുഴി മൂഴിക്കൽ 
കടവിന്റെ നിർമ്മാണം - 4.80 ലക്ഷം 


12 , 000 


11,250 


| പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - കമനമ്പർ 1, 3, 10 
ഇവയ്ക്ക് 5 മാസം, ക്രമനമ്പർ 2, 5 , 7, 14, 15, 16 ഇവയ്ക്ക് 
6 മാസം, ക്രമനമ്പർ 4, 6 , 8 , 9 , 11, 12, 13, 17 ഇവയ്ക്ക് 4 മാസം. 

കരാറുകാരുടെ യോഗ്യത - " സി യും ഉപരിയും. 

പൊതുമരാമത്ത് വകുപ്പിലും ജലവിഭവ വകുപ്പിലും 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാണ്. 


08 / ഇഇ / ഐ / 2013 - 14 - ടി പെരുമ്പാപൂർ 
മുനിസിപ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 1- ൽ 
വല്ലം കടവിന്റെ നിർമ്മാണം ? 4.50 ലക്ഷം 
09/ ഇഇ/ ഐ /2013- 14 ടി ആലുവ മുനിസിപ്പാലി 
റ്റിയിൽ വാർഡ് നമ്പർ 3 - ൽ ജി . സി . ഡി . എ . 
റോഡ് കോൺവെന്റ് കടവിന്റെ നിർമ്മാണം 
3 4.90 ലക്ഷം 
10/ ഇഇ / ഐ / 2013 -14 ടി ആലുവ മുനിസിപ്പാലി 
റ്റിയിൽ വാർഡ് നമ്പർ 23 - ൽ തെനോത്തിൽ 
കടവിന്റെ നിർമ്മാണം ? 4.80 ലക്ഷം 


12 ,250 


10 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട 
ജലസേചന വിഭാഗം, 

- ( ഒപ്പ്) 
കൊല്ലം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


12 , 000 


30th JULY 2013] 


IRRIGATION DEPARTMENT 


301 


( 1) 


- 11 / ഇഇ / ഐ / 2013 -14 -RMF - RBDS - ശ്രീമൂലനഗരം 
പഞ്ചാ യ ത്തിൽ വാർഡ് നമ്പർ 16 - ൽ 
തു മ്പാ തോ ടിന്റെ തീര സം രക്ഷണം 
? 4. 80 ലക്ഷം 


12 , 000 


12 


12 / ഇഇ/ ഐ / 2013 -14 - ടി കരുമാല്ലൂർ പഞ്ചായത്ത് 
വാർഡ്നമ്പർ 8- ൽ പെരിയാറിൽ തോട്ടക്കടവിന്റെ 
നിർമ്മാണം ? 4.70 ലക്ഷം 


- ദർ ഘാസ് ( പമാ ണ ങ്ങളും മറ്റ് വിശ ദ വിവര ങ്ങളും 
കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള ഇറിഗേഷൻ ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 
മേൽ സൂചിപ്പിച്ച പ്രകാരം ലഭിക്കുന്നതാണ്. ദർഘാസിന്റെ 
കാലാവധി 4 മാസമായിരിക്കും. ദർഘാസ് പ്രമാണങ്ങൾ ജലവിഭവ 
വകുപ്പിലെ അംഗീകൃത കരാറുകാർക്കു മാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതുമാണ്. 

- ദർഘാ സു ക ളോ ടൊപ്പം നിശ്ചിത രൂപ ത്തിലുള്ള 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ മാറത്തക്ക വിധത്തിൽ നിശ്ചിത 
നിരതദവ്യം കെട്ടി വെ യ് ക്കാത്ത എല്ലാ ദർഘാ സു കളും 
നിരസിക്കുന്നതാണ്. 


11 ,750 


11, 750 


11, 750 


15 


ദർഘാസ് ഫോറം ലഭിക്കുന്ന തി ലേക്ക് തൊഴിലാളി 
സഹകരണ സംഘങ്ങൾ ഓരോ പണിക്കുമുള്ള യോഗ്യതയെ 
സംബ ന്ധിച്ച് ജോയിന്റ് രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റും 
ഹാജരാക്കേ ണ്ട താ ണ്. കേരള ജലവിഭവ പൊതു മരാമത്ത് 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


8 , 500 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഇറിഗേഷൻ ഡിവിഷൻ, - ( ഒപ്പ്) 
എറണാകുളം. 

- എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


11 ,250 


17 


ദർഘാസ് പരസ്യം 


13 13 / ഇഇ / ഐ / 2013- 14 - ടി കുന്നുകര പഞ്ചായത്ത് 

വാർഡ് നമ്പർ 1- ൽ പെരിയാറിൽ കോഴിപാലം 

കടവിന്റെ നിർമ്മാണം - 4.70 ലക്ഷം 
14 14 ഇഇ / ഐ / 2013- 14 ടി ആലങ്ങാട് പഞ്ചായത്ത് 

വാർഡ് നമ്പർ 1- ൽ പെരിയാറിൽ നീർക്കോട് 
പാലം കടവിന്റെ നിർമ്മാണം X 4.70 ലക്ഷം 
15 / ഇഇ / ഐ / 2013 -14 ടി എറണാകുളം ജില്ലയിൽ 
മഞ്ഞുമ്മൽ പാലത്തിനു സമീപം അടിഞ്ഞു 
കൂടിയ പുല്ലും പായലും അടിയന്തിരമായി 

നീക്കംചെയ്യൽ ? 3. 40 ലക്ഷം 
16 16 / ഇഇ/ ഐ /2013 -14 - ടി ചിറ്റാട്ടുകര പഞ്ചായത്ത് 

വാർഡ് നമ്പർ 10 - ൽ പെരിയാറിൽ ചെറിയ 
പല്ലംതുരുത്ത് കടത്തു കടവിന്റെ നിർമ്മാണം - 

4. 50 ലക്ഷം 
17 / ഇഇ / ഐ / 2013 - 14 ടി പുത്തൻവേലിക്കര 
പഞ്ചായത്ത് വാർഡ് നമ്പർ 13 - ൽ പെരിയാറിൽ 
പറങ്കി നാട്ടിയ കുരിശിങ്കൽ കടവിന്റെ 

നിർമ്മാണം - 4. 50 ലക്ഷം 
18 18 / ഇഇ / ഐ / 2013 - 14 ടി ചേന്ദമംഗലം 

പഞ്ചായത്ത് വാർഡ് നമ്പർ 16 - ൽ കൊച്ചങ്ങാടി 
പഞ്ചായത്ത് കടവിന്റെ നിർമ്മാ ണവും 
പറപൂർ തോടിന്റെ തീര സം രക്ഷണം 

? 4.50 ലക്ഷം 
19 19/ ഇഇ/ ഐ / 2013 - 14 - ടി എറണാകുളം ജില്ലയിലെ 

കടുങ്ങല്ലൂർ പഞ്ചായത്ത് വാർഡ് നമ്പർ 7 - ൽ 
പെരിയാറിന്റെ ഇടതുകരയിൽ മണ്ണാർക്കാട് 

കടവിന്റെ തീര സംരക്ഷണം ? 4. 50 ലക്ഷം 
20 20/ ഇഇ / ഐ / 2013 - 14 - ടി ഏഴിക്കര പഞ്ചായത്ത് 

വാർഡ് നമ്പർ 12 - ൽ കണ്ടക്കടവ് പുത്തൻ 
തോടിന്റെ തീര സംരക്ഷണവും കടവിന്റെ 

നിർമ്മാനവും ? 4. 50 ലക്ഷം 
21 21/ ഇ ഇ / എ / 2 013 - 14 - ടി കോട്ടു വള്ളി 

പഞ്ചായത്ത് വാർഡ് നമ്പർ 12 - ൽ ലക്ഷ്മി 
നാരായണ ക്ഷേത്രത്തിനുസമീപം പെരിയാറിന്റെ 
തീര സംരക്ഷണം X 4. 50 ലക്ഷം 


11 , 250 


നമ്പർ ഡി5 / 1113 / 2006 . 


2013 ജൂ 


ലൈ 5. 


11,250 


11, 250 


കേരള ഗവർണ്ണർക്കു വേണ്ടി തൃശ്ശൂർ ഹൈഡാളജി 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും 
പവ്യ ത്തി യുടെ പേരെഴുതി മുദ്രവച്ച് ക വ റു ക ളിൽ 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ ഇൻഡ്യൻ തപാൽ വകുപ്പ് രജിസ്റ്റേർഡായോ 
സ്പീഡ് പോസ്റ്റായോ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. തപാലിൽ 
ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയാകുന്നതല്ല. 
ദർഘാസുകൾ താഴെ പറയുന്ന ദിവസം സമയക്രമമനുസരിച്ച് 
സ്വീകരിക്കുന്നതും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാ ര പ്പെടു ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോതൽസമയം 
ഹാജ രാ യിട്ടുള്ള കരാ റൂ കാ രുടെ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിതദിവസം 
അ വ ധി യാ യി രു ന്നാൽ അ തി ന ടുത്ത പ്രവൃത്തിദിവസം 
ദർഘാസുകൾ പരിഗണിക്കുന്നതാണ്. 


11,250 


11, 250 


നിരതദ്രവ്യം 


| കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 6, 7, 9, 10 , 
11 , 12 , 13 , 14 ഇവയ്ക്ക് ? 1, 000 + വി . നി., ക്രമനമ്പർ 2 - ന് 
? 800 + വി . നി ., ക്രമനമ്പർ 3, 4, 5, 15 ഇവയ്ക്ക് ? 700 + വി . നി ., 
ക്രമനമ്പർ 8 , 16, 17, 18 , 19, 20, 21 ഇവയ്ക്ക് R 900 + വി . നി . 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
26 - 7 - 2013 , 1 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 7 - 2013 , 3 മണി. 

പണി തീർക്കേണ്ട കാലാവധി - 4 മാസം. 
കരാറുകാരുടെ യോഗ്യത " സി യും അതിനുമുകളിലും. 
പ്രവൃത്തികൾക്ക് അധികനിരക്ക് അനുവദിക്കുന്നതല്ല. 


9 ,200 


-- 1/ ഇ . ഇ . ഹൈഡ്രോളജി/ 2013 - 14 -- എച്ച്. പി . II 

ചാലക്കുടി ഹൈഡ്രോളജി സെക്ഷന്റെകീഴിൽ 
വെറ്റില പ്പാ റ യിൽ പുതിയ റിവർ ഗേജ് 

സ്റ്റേഷന്റെ നിർമ്മാണം -? 3,65,000 
- 2/ ഇ . ഇ . ഹൈഡ്രോളജി/2013- 14 - എച്ച്. പി . II 
തലശ്ശേരി ഹൈഡ്രോളജി സെക്ഷന്റെ കീഴിൽ 
പയ്യാവൂർ നദിയിൽ പുതിയ റിവർ ഗേജ് 
സ്റ്റേഷന്റെ നിർമ്മാണം ? 6,89,000 


17 , 300 


30th JULY 2013 ] 


IRRIGATION DEPARTMENT 


302 


ദർഘാസ്/ ലേല പരസ്യം 


- ദ ർ ഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1 - ന് 
ൽ 800 + വാറ്റ്, ക്രമനമ്പർ 2 - ന് ? 1, 400 + വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 23 -7- 2013, 
24 - 7 - 2013 , 25 - 7 - 2013 , 3 മണിവരെ. 


- ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും സമയവും - 
30 - 7 - 2013 , 3 മണിവരെ. 


- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
30 -7 - 2013, 3.30 മണി. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

കരാറുകാരന്റെ ക്ലാസ്സ് കമനമ്പർ 1- ന് " ഡി ക്ലാസ്സും 
അതിനു മുകളിലും, ക്രമനമ്പർ 2 - ന് " സി ക്ലാസ്സും അതിനു 
മുകളിലും. 

| പ്രവർത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ - ഹൈഡ്രോളജി 
ഡിവിഷൻ, തൃശ്ശൂർ. 

- കേരള ജലസേചന പൊതുമരാമത്ത് വകുപ്പിൽ " ഡി 
ക്ലാസ്സോ അതിനുമുകളിലോ രജിസ്ട്രേഷനുള്ള അർഹരായ 
കരാറുകാർക്ക് മാത്രമേ ദർഘാസ് ലഭ്യമാകുകയുള്ളൂ. ദർഘാസ് 
സംബ ന്ധ മായ വിവ ര ങ്ങൾ താഴെ ഒപ്പു വച്ചി രി ക്കുന്ന 
ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും എല്ലാ പ്രവർത്തി 
ദിന ങ്ങ ളിലും അറി യാ വു ന്ന താ ണ് . ദർഘാസ് പ്രമാണം 
വാങ്ങിക്കുവാൻ രജിസ്ട്രേഷൻ കാർഡ് കൊണ്ടുവരേണ്ടതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ പരസ്പരം കൈമാറാൻ പാടില്ലാത്ത 
താകുന്നു . ദർഘാസുകളോടൊപ്പം ? 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 
പാഥ മിക ഉട മ്പടി ഒപ്പിട്ടു അടക്കം ചെയ്യേണ്ട താ ണ് . 
നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ 
നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏതു സമയത്തും 
മാറത്തക്ക വിധത്തിൽ അധികാരപ്പെടുത്തിയതുമായിരിക്കണം. 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ 
നിര ത ദ വ്യം കെട്ടിവയ് ക്കാ ത്ത തു മായ ദർ ഘാ സു കൾ 
നിരസിക്കുന്നതാണ്. 

നിരതദ്രവ്യമായി എടുക്കുന്ന നാഷണൽ സേവിംഗ്സ് 
സർട്ടിഫിക്കറ്റ്/ കിസാൻ വികാസ്പതംഎന്നിവ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ പണയപ്പെടുത്തിയിരിക്കണം. ഇന്ദിരാ 
വികാസ് പത്രങ്ങൾ നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല . 


നമ്പർ എ2-31/ 2008. 

2013 ജൂ ലൈ 8. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ഇറി ഗേ ഷൻ വകുപ്പ് 
കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ കാഞ്ഞിരപ്പുഴയിലുള്ള 
കോള നി യിലും ഓഫീസ് പരി സ ര ങ്ങ ളിലും നിൽക്കുന്ന 
നമ്പ രിട്ട ഫല വൃക്ഷ ങ്ങ ളിൽ നിന്നുള്ള അ നു ഭ വ ങ്ങൾ 
17 - 8 - 2013 മുതൽ 14 - 8 - 2014 വരെയുള്ള ഒരു വർഷത്ത 
കാലയളവിലേക്ക് എടുക്കുന്നതിനുള്ള അവകാശം നൽകുവാൻ 
16 - 8- 2013 പകൽ 11 മണിക്ക് കാഞ്ഞിരപ്പുഴ ഇൻസ്പെക്ഷൻ 
ബംഗ്ലാവ് പരി സ രത്തു വച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പര സ്യ മായി ലേലം നട ത്തു ന്ന താ ണ് . കൂടാതെ ഇതേ 
ആവശ്യത്തിലേക്ക് 14 - 8 - 2013 -ാം തീയതി 4 മണി വരെ മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ നേരിട്ട് 
ക്ഷണിച്ചുകൊള്ളുന്നു . പരസ്യലേലത്തിനുശേഷം അന്നേദിവസം 
തന്നെ ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ വന്നിട്ടു ള്ള വരുടെ 
മുമ്പിൽ വച്ച് ദർഘാസ് തുറ ക്കു ന്ന തും ദർഘാ സിലോ 
പരസ്യലേലത്തിലോ കൂടുതൽ തുക തരാമെന്നേറ്റിട്ടുള്ള ആൾക്ക് 
ലേലം താൽക്കാലികമായി ഉറപ്പിച്ചു കൊടുക്കുന്നതുമാണ്. 
ദർഘാസ് പ്രമാണത്തിന്റെ മാതൃക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെകാഞ്ഞിരപ്പുഴയിലുള്ള ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിച്ചവർക്കും അല്ലാത്തവർക്കും 
പൊതു ലേല ത്തിൽ പങ്കെ ടു ക്കാ വു ന്ന താ ണ്. സർക്കാർ 
ലേലമതിപ്പ് സംഖ്യ ? 1,00,000 ആകുന്നു . 


നിബന്ധനകൾ 


കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധി നിയമത്തിന്റെ 
8 / 3 വകുപ്പ് ഈ ദർഘാസിനും ബാധകമായിരിക്കും. കേരള 
പൊതുമരാമത്ത്/ ജല സേചന വകുപ്പിലെ ദർഘാസു കളെ 
സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ വ്യ വ സ്ഥ കളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 

ജി . ഒ . ( എം എ സ്.) നമ്പർ 135 /97/ കോ .ഓപ്. തീയതി 
13 - 11 - 1997 -ലുള്ള നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ 
ലേബർ കോൺട്രാക്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും 
ടെണ്ടറുകൾ സ്വീകരിക്കുകയുള്ളു. 


1. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ കാഞ്ഞിര പ്പു ഴ യിലുള്ള 

കോളനിയിലെ ക്വാർട്ടേഴ്സുകളുടെ 5 മീറ്റർ പരിധിക്ക് 
വെളിയിൽ നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ മാത്രമാണ് ഈ 
ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാടക അടയ്ക്കുന്ന 
ക്വാർട്ടേ ഴ് സു ക ളിൽ നിൽക്കുന്ന വൃക്ഷ ങ്ങൾ ഈ 
പരിധിയിൽപ്പെടുന്നതല്ല. 
ദർഘാസ് നൽകുന്നവർ പൊതു ലേലത്തിൽ പങ്കെടുക്കു 
ന്നവർ ദർഘാസ് സമർപ്പിക്കുന്നതിന്/ ലേല സമയത്തിനു 
മുമ്പായി ? 5, 000 നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 
ഏറ്റവും കൂടുതൽ സംഖ്യ ലേലം കൊള്ളുന്ന ദർഘാസിൽ 
രേഖപ്പെടുത്തിയ ആളുടെ പേരിൽ താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 20 % ഉൾപ്പെടെ 
ലേല സംഖ്യ രൊക്കം പണമായി അന്നേ ദിവസം തന്നെ 
അടച്ച് രസീത് കൈപ്പറ്റേണ്ടതുമാണ്. 
3. ലേലം ഉറപ്പിച്ചു കിട്ടുന്ന ആൾ ലേബർ ആക്ട്, മിനിമം 

വേജസ് ആക്ട്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 
എന്നിവ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. 
ലേലത്തിൽപ്പെടുന്ന ഫലവൃക്ഷങ്ങൾക്ക് യാതൊരുവിധ 
നാശനഷ്ടങ്ങളും വരുത്തുവാൻ പാടുള്ളതല്ല. തെങ്ങുകളിൽ 
നിന്നുള്ള ആദായം എന്ന് വിവക്ഷിക്കുന്നത് നാളികേരം 
മാത്രമാണ്. മൂപ്പെത്താത്ത നാളികേരവും കരിക്കുകളും 
പട്ടകളും യാതൊരു വിധ കാരണവശാലും വെട്ടിയെടു 
ക്കു വാൻ പാടില്ല . തെങ്ങ്, പന എന്നീ വൃക്ഷങ്ങ ളിൽ 
നിന്നും ലഹരി വസ് തു ക്കൾ ഉല് പാ ദി പ്പി ക്കു വാൻ 
പാടുള്ളതല്ല. പ്രസ്തുത നിബന്ധനകൾ ലംഘിച്ചാൽ 
ഉണ്ടാവുന്ന നഷ്ടം സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്നും 
പിടിക്കുന്നതാണ്. തികയാതെ വരുന്ന നഷ്ടം ലേലം 
പിടിച്ചിട്ടുള്ള ആൾ ഡിപ്പാർട്ടുമെന്റിൽ അടയ്ക്കേണ്ടതാണ്. 
അല്ലാത്തപക്ഷം റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം തുക 
വസൂൽ ചെയ്യുന്നതായിരിക്കും. 


മേൽ പറഞ്ഞ ഗവ: ഓർഡർ പ്രകാരം കഴിഞ്ഞ 3 വർഷത്തെ 
പണി പൂർത്തി യാ ക്കി യ തിന്റെ രേഖ കൾ ബന്ധപ്പെട്ട 
ആഫീസിൽ നിന്ന്തന്നെ കൊണ്ടുവരേണ്ടതാണ്. യാതൊരു 
കാരണവശാലും അഡ്വാൻസ് പേമെന്റ്നൽകുന്നതല്ല. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹൈഡ്രോളജി ഡിവിഷൻ, 

- ( ഒപ്പ്) 
തൃശ്ശൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


30th JULY 2013] 


IRRIGATION DEPARTMENT 


303 


5. ഡിപ്പാർട്ട് മെന്റിന് ആ വ ശ്യ മെന്ന് കണ്ടാൽ ഏതു 

സമയത്തും ഏതു മരവും മുന്നറിയിപ്പില്ലാതെ മുറിച്ച് നീക്കം 
ചെയ്യുവാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അതിനാൽ 
ലേലക്കാരനുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല . ലേലസംഖ്യയിൽ യാതൊരു 

ഇളവും ലഭിക്കുന്നതുമല്ല . 
6. ലേലം ഉറപ്പിച്ചു കിട്ടുന്ന ആൾ ലേലത്തുകയുടെ 20 % 
( നിബന്ധന 2 - ൽ പറഞ്ഞപകാ രം ) വരുന്ന സംഖ്യ 
സെക്യൂരിറ്റിയായി കെട്ടിവയ്ക്കേണ്ടതാണ്. ഈ സംഖ്യ 
ലേലത്തിന്റെ കാലാവധിക്കുശേഷം നിബന്ധന 3 - ൽ 
പറഞ്ഞതിന് വിധേയമായി മടക്കികൊടുക്കാവുന്നതാണ്. 
7 . ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചതിന് 

ശേഷമേ മേൽപ്പറഞ്ഞ സ്ഥലത്തുള്ള വൃക്ഷങ്ങളിലെ 
കായ്ഫലങ്ങൾ ശേഖരിക്കുവാനും നീക്കം ചെയ്യുവാനും 
ലേലക്കാരന് അവകാശമുള്ളൂ. ഇതിലേക്കായി ഡിപ്പാർട്ട്മെന്റ് 
സ്ഥലത്ത് ഷഡ്ഡ കൾ കെട്ടു വാ നോ ലേല ക്കാ രൻ 
ഏർപ്പാടാക്കുന്ന ജോലിക്കാർക്ക് വിശ്രമിക്കുവാൻ സ്ഥലം 
ഒരു ക്കു വാനോ പാടു ള്ള ത ല്ല . ലേല്ക്കാരന്റെ സ്വന്തം 
ഉത്ത ര വാ ദി ത്വ ത്തിലും ചെല വിലും കായ്ഫല ങ്ങ ൾ 
ശേഖരിക്കേണ്ടതും നീക്കം ചെയ്യേണ്ടതുമാണ്. തൊഴിൽ 
തർക്കങ്ങളിലോ മറ്റു തർക്ക ങ്ങളിലോ ഡിപ്പാർട്ട്മെന്റ് 
ഇട പെടു ന്ന ത ല്ല . ലേല സംഖ്യ യിൽ പിന്നീട് ഇളവ് 
അ നു വ ദി ക്കു ന്ന തു മല്ല . പസ്തുത സ്ഥല ങ്ങ ളിൽ 
നിൽക്കുന്ന മറ്റ് വൃക്ഷങ്ങളിൽ ഒന്നും വേലക്കാരന് 
യാതൊ രു വിധ അ വ കാ ശ വും ഇല്ലാ ത്ത താ കു ന്നു . 
ലേലത്തിൽ ദർഘാസിൽ പങ്കെടുക്കുവാൻ വരുന്നവരുടെ 
പ്രവർത്തിമൂലം പ്രസ്തുത വിൽപ്പന തടസ്സപ്പെടുകയാണെങ്കിൽ 
ആരു ടേയും നിര തദവ്യം മടക്കി കൊടു ക്കു ന്ന തില്ല . 
ആ തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതായിരിക്കും. 
സാങ്കേ തിക കാര ണ ങ്ങ ളാ ലോ ഭ ര ണ പ ര മാ യ 
കാരണങ്ങളാലോ ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് 


നൽകാൻ കാല താ മസം നേരിട്ടാൽ ലേല ക്കാ രന് 
യാതൊരുവിധ ഇളവും ലേല സംഖ്യ യിൽ ചെയ് 
കൊടുക്കുന്നതല്ല. ലേല കാലാവധി നീട്ടിക്കൊടുക്കുന്നതുമല്ല . 
ലേലം സ്ഥിരപ്പെടുത്തുന്നതിനോ നിരാകരിക്കുന്നതിനോ 
ഉള്ള അധികാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
മാത്രം നിക്ഷിപ്ത മാ ണ് . ഇത് ചോദ്യം ചെയ്യു വാൻ 
പാടു ള്ള ത ല്ല . ഡിപ്പാർട്ട് മെന്റിലെ നില വി ലു ള്ളതും 
കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ 
ചട്ടങ്ങളും നിബന്ധനകളും ഈ ലേലത്തിനും വേലക്കാരനും 
ബാധ ക മാ ണ് . ഭര ണ പ രമോ മറ്റ് സാങ്കേ തിക 
കാര ണ ങ്ങ ളാലോ ദർഘാസ്/ ലേലം നീട്ടിവയ്ക്കേണ്ടി 
വന്നാൽ പിന്നീട് ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ലേലം 

നടത്തുന്നതല്ല. 
9. ഏതെങ്കിലും കാരണവശാൽ ലേലത്തീയതി അവധി 
ആയി വരികയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. ഇതിനായി 
പത്യേക അറി യി പ്പൊന്നും ഓഫീസിൽ നിന്നും 
പുറപ്പെടുവിക്കുന്നതല്ല. 


10 . കൂടുതൽ വിവരങ്ങൾക്ക് പരസ്യ തീയതിമുതൽ എല്ലാ 

പ്രവർത്തി ദിവ സ ങ്ങ ളിലും രാവിലെ 8 മണിമുതൽ 
വൈകിട്ട് 5 മണിവരെയുള്ള സമയങ്ങളിൽ അസിസ്റ്റന്റ് 
എഞ്ചി നീ യർ, കെ . പി . ഐ . പി . സെക്ഷൻ 3 / 3 , 
കാഞ്ഞിരപ്പുഴ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെ . പി. ഐ . പി. ഹെഡ് വർക്സ് 
സബ് ഡിവിഷൻ നമ്പർ- 3, 
കാഞ്ഞിരപ്പുഴ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


